Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 12 /12 -14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


31st January 2012 
| 2012 ജനുവരി 31 
11th Magha 1933 

1933 മാഘം 11 


No . 

- 
നമ്പർ 


5 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Stores Purchase 


- 


2 


Agriculture Department 

കമ യന്താപകരണങ്ങളുടെ 

എണ്ണം 
നമ്പർ 

പേര് 
ദർഘാസ് പരസ്യം 

- 1 കൊയ്ത്ത് മെതിയന്ത്രം 
നമ്പർ എ . ഇ .(2)- 286/2011. 

2012 ജനുവരി 16. 

( വൈക്കോൽ കിട്ടുന്നത്) 

50 -60 HP ട്രാക്ടറും അനുബന്ധ 
- കേരള ഗവർണ്ണർക്കു വേി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 

ഉപകരണങ്ങളും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന കാർഷിക 

ഞാറ് നടീൽ യന്തം ( റൈഡിംഗ് 8 വരി) 
യന്താപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത 
വിതരണക്കാരിൽ/ഉൽപാദകരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 

പവർ റീഡർ ( 1.5 - 2.5 HP ) 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഗാർഡൻ ടില്ലർ (6 -10 HP ) 
കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേരും എഴു തി 

വിത്തിടീൽ യന്ത്രം ( ട്രാക്ടർ വലിക്കുന്നത്) 1 
യിരിക്കേതാണ്. ദർഘാസുകൾ 15 - 2- 2012 വൈകുന്നേരം 5 - 7 വർക്ക്ഷോപ്പ് ടൂൾസും മെഷീൻസും 1 സെറ്റ് 
മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും 16 - 2 - 2012 

- 8 ചെറുകിട കാർഷിക ഉപകരണങ്ങൾ 1 സെറ്റ് 
വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ 

- ടെ ർ ഫോറത്തിന്റെ വില - കമനമ്പർ 1 - നും 3 - നും 
അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ 

" 2, 500 + വാറ്റ്, ക്രമനമ്പർ 2- ന് 1,950 + വാറ്റ്, ക്രമനമ്പർ 4- ന് 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 

- 400 + വാറ്റ്, ക്രമനമ്പർ 5 - ന് 300 + വാറ്റ്, ക്രമനമ്പർ 6 - ന് 
ഏതെങ്കിലും കാര ണ വ ശാൽ അവധി ദിവസം ആയിരു - 500 + വാറ്റ്, ക്രമനമ്പർ 7 - ന് - 200 + വാറ്റ്, ക്രമനമ്പർ 8 - ന് 
ന്നാൽ അടുത്ത ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 

- 1, 500 + വാറ്റ്. 
സമയത്തും തുറക്കുന്നതാണ്. പ്രവർത്തിയെ സംബന്ധിക്കുന്ന ദർ ഘാസ് പ്രമാണം കൊല്ലം കുരീപ്പു ഴ യിലുള്ള 
വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. 

കൃഷി അസിസ്റ്റന്റ് എക് സിക്യൂട്ടീവ് എഞ്ചി നീ യ റുടെ 


കാര്യാലയത്തിൽ നിന്നും 6 - 2 - 2012 മുതൽ 15 - 2 - 2012 
വരെ ഓഫീസ് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ 
മാണങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കേ 
തും നിശ്ചിത വില്പന നികുതിയടക്കം ഈ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങേതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അധിക പകർപ്പിന് പ്രത്യേക വില അടയ്ക്കേതാണ്. ദർഘാസ് 
പ്രതികയുടെ വില യാതൊരു കാരണവശാലും മടക്കി കൊടു 
ക്കുന്നതല്ല. ദർഘാസ് പത്രിക അംഗീകൃത ഉൽപാദകർക്കും 
വിതരണക്കാർക്കും മാത്രം ലഭിക്കുന്നതും ആയത് കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി), കൊല്ലം എന്ന പേരിലടച്ച നിശ്ചിത 
തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനെ 
ാപ്പം സമർപ്പിക്കേതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും 
താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതു 
മാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമിക കരാർ 100 മുദ്രപത്ര 
ത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേതാണ്. 
പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിക്കുന്ന 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


കൃഷി അസിസ്റ്റന്റ് 

( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അസിസ്റ്റന്റ് 
കാര്യാലയം, കൊല്ലം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 

- (കൃഷി). 


ദർഘാസ് പരസ്യം 


നമ്പർ ബി -7 / 2012 . 

2012 ജനുവരി 3. 
നെല്ലിയാംപതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബ 
ിൾ ഫാമിലേക്ക് കാർഷിക ആവശ്യത്തിനായി 2000 കി. ഗ്രാം 

വേപ്പിൻ പിണ്ണാക്ക് എത്തിച്ചുതരുന്നതിന് തയ്യാറുള്ളവരിൽ ന 
ിന്നും മത്സരസ്വഭാവമുള്ള മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

നിരതദ്രവ്യം 1,200 + വാറ്റ്. 


ദർഘാസ് പ്രാമാണത്തിന്റെ വില - 300 + വാറ്റ് 12.5 %. 


സാധനങ്ങൾ എത്തിക്കുവാനുള്ള കാലാവധി ഉത്തരവ് 
നൽകി 7 ദിവസത്തിനകം. 


ദർഘാസ് പമാ ണ ങ്ങൾ 3 - 1 -2012 രാവിലെ 10 മണി 
മുതൽ 17 - 2 - 2012 പകൽ 1 മണിവരെ പ്രവൃത്തി സമയങ്ങളിൽ 
ഈ ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതും പൂരിപ്പിച്ച 
ദർഘാസുകൾ 17 - 2 - 2012 പകൽ 2 മണിവരെ സ്വീകരിക്കു 
ന്നതും അന്നേ ദിവസം പകൽ 3 മണിക്ക് (അന്നേ ദിവസം 
അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം) അപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ടെറു 
കാരന് മേലധികാരിയുടെ അംഗീകാരത്തിന് വിധേയമായി 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 


- ദർഘാ സുകൾ കാരണം കാണിക്കാതെ നിര സിക്കു 
വാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം ഫാം സൂപിൽ 
നിക്ഷിപ്തമാണ്. 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃക 
യിലുള്ള പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം ഉള്ളടക്കം 
ചെയ്തിരിക്ക ണം . സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാവുന്നതാണ്. 


ഗവ . ഓറഞ്ച് & വെജിറ്റബിൾ ഫാം , 
നെല്ലിയാമ്പതി, 


( ഒപ്പ്) 


